കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV ( N )/634/2012-14 


GOVERNM 


കല 


ക് 


ക 


രള സർ 
SERNMENT OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ഡിസംബർ 30 
30th December 2014 

1190 ധനു 15 
15th Dhanu 1190 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 9 
9th Pousha 1936 


PART III 


Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ ശ്രീ . കെ . ഗോപാലൻ) 


നമ്പർ ജെ - 14923 / 2013/ ഡി. ഡിസ്സ്( 1). 


2014 ഡിസംബർ 1. 


വിഷയം : എം .എൽ. ആർ. ആക്ട്- പൊന്നാനി താലൂക്ക്, 

ആലങ്കോട് വില്ലേജ്, റി. സ .169 /5 - ൽ പ്പെട്ട 40.80 

സെന്റ് - നി . കെ . ഭൂമി പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്നത്- അ നു മതി നൽകി ഉത്ത ര വ് 

പുറപ്പെടുവിക്കുന്നത് - സംബന്ധിച്ച്. 
സൂചന : (1 ) ശീ . ജഗത് നാരാ യ ണൻ മഹേശ്വരി 

s/ o ധൻശ്യാം ദാസ് മഹേശ്വരി, ആലങ്കോട് 

വില്ലേജ് എന്നവരുടെ അപേക്ഷ . 
(2 ) പൊന്നാനി അഡീഷണൽ തഹശീൽദാരുടെ 

19 - 12 - 2013 - ലെ എ 1 - 5941/ 2 013 നമ്പർ 

റിപ്പോർട്ട്. 
( 3 ) ആല ങ്കോട് വില്ലേജ് ഓഫീ സ റുടെ 

23 - 7 - 2014 - ലെ 309/ 2014 നമ്പർ റിപ്പോർട്ട്. 


സ്ഥല പ രി ശോ ധ ന യു ടെ യും ആ ല ങ്കോട് വില്ലേജ് 
ഓഫീസറുടെയും പൊന്നാനി തഹശീൽദാരുടെയും റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും രേഖകൾ പരിശോധിച്ച് ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടി സ്ഥാ ന ത്തിലും പൊന്നാനി താലൂ ക്ക് , ആല കോട് 
വില്ലേജ് റീ. സ . 169 /5 - ൽപ്പെട്ട 40 .80 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . ജഗത് നാരായണൻ മഹേശ്വരി s/o 
ധൻ ശ്യാം ദാസ് മഹേശ്വരി, ആലങ്കോട് വില്ലേജ് എന്നവരുടെ 
പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി 
രജി സ്റ്റർ ചെയ്ത് നൽകു ന്ന തി നെ തിരെ ആക്ഷേ പ ങ്ങ ൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 23 -9 -2014 - ലെ 37 / 2014 -ാം നമ്പർ 
കേരള ഗസറ്റിലും ( പേജ്-6012) താലൂക്ക്ഓഫീസ്, വില്ലേജാഫീസ്, 
ഗ്രാമ പഞ്ചായത്ത്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും 
വക സ്ഥലത്തും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരും 
തന്നെ ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ പൊന്നാനി താലൂക്ക് 
ആലങ്കോട് വില്ലേജ് റീ . സ . 169/ 5- ൽപ്പെട്ട 40 .80 സെന്റ് 
നി. കെ . ഭൂമി അപേക്ഷകനായ ശ്രീ. ജഗത് നാരായണൻ മഹേശ്വരി 
s/ o ധ ൻ ശ്യാം ദാസ് മഹേ ശ്വരി, ആല ങ്കോട് വില്ലേജ് 
എന്നവരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 


പൊന്നാനി താലൂക്ക്, ആല ങ്കോട് വില്ലേജ്, റി . സ . 
169 /5 - ൽപ്പെട്ട 40.80 സെന്റ് നി . കെ . ഭൂമി എം .എൽ.ആർ. ആക് 
പകാരം പട്ട യ ഭൂ മി യാ യി രജി സ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതിക്കായി സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭിക്കുക 
യുണ്ടായി. ടി അപേക്ഷയിൻമേൽ പൊന്നാനി തഹശീൽദാർ 
മുഖേന അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന ( 2) 
പകാരവും ആലങ്കോട് വില്ലേജ് ഓഫീസർ സൂചന ( 3 ) 
പ്രകാരവും റിപ്പോർട്ട് സമർപ്പിക്കുകയുമുണ്ടായി. 

പൊന്നാനി താലൂക്ക്, ആലങ്കോട് വില്ലേജ്, ഒതളൂർ 
ദേശം സർവെ നമ്പർ 169 / 5 - ൽ പ്പെട്ട 41.35 സെന്റ് സി. കെ . 
ഭൂമി തുപ്പിനിയാ ങ്ങാട് വലിയ വീട്ടിൽ ശിവശങ്കരൻ നായർ 
മുതൽ പേരിൽ നിന്നും എട പ്പാൾ സബ് രജി സ് ടാർ 
ഓഫീസിലെ 2532 / 99 നമ്പർ ആധാര പ്രകാരം അപേക്ഷ 
കനായ ശ്രീ. ജഗത് നാരായണൻ മഹേശ്വരി s/o ധനശ്യാം ദാസ് 
മഹേശ്വരി എന്നവർക്ക് തീറ് ലഭിച്ചതാണെന്നും ടി ഭൂമിക്ക് 
വേറെ അവകാശികളില്ലായെന്നും ടി ഭൂമി അളന്ന് പരിശോധി 
ച്ചതിൽ അപേക്ഷാഭൂമിയുടെ ശരിയായ വിസ്തീർണ്ണം 40. 80 
സെന്റാണെന്നും ആധാര പ്രകാരം വരുന്ന വിസ്തീർണ്ണമാണ് 
41.45 സെന്റെന്നും സൂചന പ്രകാരം റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

- ടി ഭൂമി ആലങ്കോട് വില്ലേജ് ഓഫീസ് റിക്കാർഡുകൾ 
പ്രകാരം നി. കെ . അമ്പലഭൂമിയാണെങ്കിലും ഇപ്പോൾ അമ്പലമോ, 
അവശിഷ്ടഭാഗങ്ങളോ ഇല്ലായെന്നും ടി ഭൂമിക്ക് ഭൂ നികുതി 
അടച്ചു വരു ന്നില്ലായെന്നും അപേക്ഷാ ഭൂ മി യിൽ സു മാർ 
25 വർഷം പ്രായമായ കായ്ഫലമുള്ള ഏഴ് തെങ്ങുകളും 
സുമാർ 4 വർഷം പ്രായമായ 4 തെങ്ങിൻ തൈകളും ഒരു 
മാവും കിണറും ആലങ്കോട് പഞ്ചായത്തിൽ നിന്നും കെട്ടിട 
നമ്പ റൂ കൾ ലഭിച്ച ഷീറ്റ് മേഞ്ഞ ഒരു കെട്ടിടവും 
( അടയ്ക്കാ കമ്പനി) സ്ഥിതിചെയ്യുന്നുവെന്നും ടി ഭൂമിയുടെ 
വട ക്കും , കിഴക്കും പഞ്ചായത്ത് റോഡും തെക്ക് വഴി യും 
പടിഞ്ഞാറ് തുടുപ്പിനിയങ്ങാട്ട് രവീന്ദ്രൻ എന്നവരുടെ കൈവശം 
വീടും പറമ്പും കാണിയിൽ ആസിയ എന്നവരുടെ കൈവശം 
പറമ്പു മാണെന്നും ടി ഭൂമി പഞ്ചായത്തിൽ നിക്ഷിപ്തമായ 
ഭൂമിയല്ലെന്നും സൂചന റിപ്പോർട്ടിൽ വ്യക്ത മാക്കിയിട്ടുണ്ട്. 
അപേക്ഷാ ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റുന്ന തിന് അയൽ 

കൈവശക്കാർ സമ്മതപത്രം നൽകിയിട്ടുണ്ട്. ടി ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാ റ്റു ന്ന തിന് പഞ്ചായത്തിന്റെ സമ്മ ത പ്രതം 
ലഭിച്ചിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കു ന്ന തിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കു ന്ന തിന് അപേക്ഷ ക ന് നോട്ടീസ് 
നൽകുകയും 30 - 1- 2014- ന് അപേക്ഷകന് വേണ്ടിമാനേജർ 
പരമേശ്വർ ഹാജ രാ വു കയുമു ണ്ടായി. ആധികാ ര ങ്ങ ളുടെ 
സർട്ടിഫൈഡ് കോപ്പി ഹാജരാക്കുകയും, അപേക്ഷാ ഭൂമിയിൽ 
അടയ്ക്കാ ഫാക്ടറിയാണെന്നും ഭൂമി വാങ്ങിയതിനു ശേഷം 
നികുതിയൊന്നും അടവാക്കിയിട്ടില്ലെന്നും അറിയിച്ചു . ആകെ 
യുള്ള 41.35 സെന്റ് ഭൂമിയിൽ നിന്നും രണ്ടു ഭാഗങ്ങളിൽ നിന്നു 
മായി റോഡിന് സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നും ബാക്കി സ്ഥല 
മാണ് കൈവശമുള്ളതെന്നും അറിയിക്കുകയുണ്ടായി. 6 -2 -2014 - ന് 
അപേക്ഷ കന് വേണ്ടി മകൻ ശങ്കർ മഹേശ്വരി നേരിൽ 
ഹാജരാവുകയും 2532 / 99 നമ്പർ ആധാരത്തിന്റെ അസ്സൽ 
ഹാജരാക്കുകയുമുണ്ടായി. 5 -5- 2014 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 
ഭൂമി അളന്ന് പരിശോധിച്ച് അപേക്ഷകന്റെ കൈവശ ഭൂമിയുടെ 
യഥാർത്ഥ വിസ്തീർണ്ണം 40.80 സെന്റ് ഭൂമി യാ ണെന്ന് 
ആല ങ്കോട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തത് 
ശരിയാണെന്ന് സ്ഥലപരിശോധനയിൽ ബോദ്ധ്യപ്പെടുകയുണ്ടായി. 


പൊന്നാനി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റി, റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽഓഫീസർ. 


